Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


20 





Kattakada Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എ3-10700//2020. 2020 നവംബര്‍ 20. 


കാട്ടാക്കടതാലൂക്കില്‍ പെരുങ്കുളം വില്ലേജില്‍ 
ഉറിയാക്കോട്‌ പി. ഒ., പൂലിക്കോട്ടുകുഴി അമിത മന്‍സിലില്‍ 
ഹലീമ ബീവി മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ അമിത ജാസ്മി ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പെരുങ്കുളം വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടു 
ള്ളതും അതിന്‍പ്രകാരം ടിയാള്‍ 20-12-2015-ല്‍ മരിച്ചു 
പോയതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അഷ്റഫ്‌, എ. ഭര്‍ത്താവ്‌ 64 
2 അമിത ജാസ്മി, എ. എച്ച്‌. മകള്‍ 27 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതയുടെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിനു ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ. വിവരം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി 
കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ3-12102/2020. 2020 നവംബര്‍ 20. 


കാട്ടാക്കടതാലൂക്കില്‍ പെരുങ്കുളം വില്ലേജില്‍ 
പുനലാല്‍ പി. ഒ. അയനത്തുകോണം ജോയി ഭവനില്‍ ക്രസ്സി, 
ലിബ്നി, ഇ. എന്നിവര്‍ മരിച്ചുപോയതിനാല്‍ പരേതരുടെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരന്‍ ആയ ജോയി കുമാര്‍, എല്‍. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പെരുങ്കുളം വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ട്‌ 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാള്‍ക്കാര്‍ യഥാക്രമം 
7-7-2013, 27-10-2018 എന്നീ തീയതികളില്‍ മരിച്ചുപോയതായും 
പരേതരുടെ നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സെല്‍വരാജന്‍, എല്‍. മകന്‍ 57 
2 ജയകുമാരി, എല്‍. മകള്‍ 51 
3 വത്സലകുമാരി, സി. 55 49 
4 ജോയി കുമാര്‍, എല്‍. മകന്‍ 45 
5 ഷ്വീജ, സി. മകള്‍ 44 


96 


പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതരുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ പറഞ്ഞവര്‍ 
മാധ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി 
കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(3) 


MAUB ag)3-13442 /2020. 2020 ഡിസംബര്‍ 15. 


കാട്ടാക്കട താലൂക്കില്‍ മലയിന്‍കീഴ്‌ വില്ലേജില്‍ 
മലയിന്‍കീഴ്‌ പി. ഒ., തച്ചോട്ടുകാവ്‌, സംഗമം വീട്ടില്‍ 
എസ്‌. മദനന്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ കെ. സരളാദേവി 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മലയിന്‍കീഴ്‌ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ട്‌ 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 15-8-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചൂവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. സരളാദേവി ഭാര്യ 68 
2 സമത, എം. എസ്‌. മകള്‍ 49 
3 സമേഷ്‌, എം. എസ്‌. മകന്‍ 45 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍ പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിനു ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി 
കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(4) 


MAUB ag)3-10694/2020. 2020 ഡിസംബര്‍ 29. 


കാട്ടാക്കടതാലൂക്കില്‍ മണ്ണൂര്‍ക്കര വില്ലേജില്‍ 
കൊല്ലോട്‌ പി. ഒ. കിള്ളി, മേച്ചിറ, വലിയവീട്‌ എന്ന 
വിലാസത്തില്‍ ഷാഹുല്‍ ഹമീദ്‌, മരിച്ചുപോയതിനാല്‍ പത്തേന്റെ 
പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ കാട്ടാക്കട താലൂക്കില്‍ മണ്ണൂര്‍ക്കര 
വില്ലേജില്‍ കുറ്റിച്ചല്‍ കീഴേമാത്തൂര്‍ വടക്കുംകര വീട്‌ എന്ന 
വിലാസത്തിലെ താമസക്കാരിയായ നബീസത്തു ബീവി 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മണ്ണൂര്‍ക്കര, കോട്ടുക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടു ള്ളതും അതിന്‍പ്രകാരം ടിയാന്‍ 
4-5-2020-ല്‍ മമരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചൂവടെ ചേര്‍ക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു. 





Sth Jan. 2021] COMMISSIONERATE OF LAND REVENUE 21 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം നമ്പര്‍ ബന്ധം 
1 നബീസത്തു ബീവി, എ. ഭാര്യ 62 1 ലതിക കുമാരി ഭാര്യ 55 
2 മുഹമ്മദ്‌ അര്‍ഷാദ്‌, എസ്‌. മകന്‍ 34 3 പ്രിയ, എല്‍. എസ്‌. മകള്‍ ae 
3 ഹസീന, എന്‍. മകള്‍ 32 8 പ്രീജ, എല്‍. എനന്‌. . ge 
4 മുഹമ്മദ്‌ നാഷാദ്‌, എസ്‌. മകന്‍ 30 ‘i പ്രീതി, എല്‍. എസ്‌. [ - 
ന്റ ॥ി ള്‍ ിവിച്ചിരിപ്പില്ല. ന്റ 
eH ON ” ee” SOONG (പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള ടി se. 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 


മേല്‍ പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കാട്ടാക്കട. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


KOLLAM DISTRICT 
Kollam Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ ബിദ3-13120/2020. 2020 സെപ്റ്റംബര്‍ 14. 


കൊല്ലം താലൂക്കില്‍ കിഴക്കേകല്ലട വില്ലേജില്‍ 
തെക്കേമുറി, ധര്‍മ്മക്കുഴിവിള വീട്ടില്‍ സുബൂു, ടി. കെ. 
25-10-2019-ന്‌ 5.00 പി. എം.-നും 26-10-2019-ന്‌ 9.00 എ. എം. നും 
മദ്ധ്യ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മാതാവ്‌ ടി വീട്ടില്‍ 
പൊന്നമ്മ തങ്കപ്പന്‍ ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍മേല്‍ 
കിഴക്കേക്കല്ലടവില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
യാണെന്ന്‌ അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌, 
ബന്ധം 
പൊന്നമ്മ തങ്കപ്പന്‍ മാതാവ്‌ 73 


(പരേതന്‍ അവിവാഹിതനായിരുന്നു. ) 


പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ച കക്ഷിയാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ 
തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹ 
മല്ലാത്തതാണ്‌. 


(2) 


നമ്പര്‍ |en/3-12212/2020. 2020 സെപ്റ്റംബര്‍ 8. 


കൊല്ലം താലൂക്കില്‍ തൃക്കോവില്‍വട്ടം വില്ലേജില്‍ 
മുഖത്തല പി. ഒ., നടുവിലക്കര കിഴക്കേവിള പുത്തന്‍വീട്ടില്‍ 
ശശിധരന്‍ നായര്‍ 13-6-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി 
വീട്ടില്‍ ലതികകുമാരി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
തൃക്കോവില്‍വട്ടം, വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


Gaz. No. 1/2021/DTP (CLR). 


97 


വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസ്റ്റില്‍ പ്പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(3) 


നമ്പര്‍ ബി3-12455 /2020. 2020 സെപ്റ്റംബര്‍ 8. 


കൊല്ലം താലൂക്കില്‍ പൂതക്കുളം വില്ലേജില്‍ 
പൂതക്കുളം പി. ഒ., ഈന്നിന്‍മൂട്‌, പുത്തന്‍വിള വീട്ടില്‍ 
വേണുഗോപാല്‍, എന്‍. 30-12-2019-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ടി 
വീട്ടില്‍ ലളിത ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ പൂതക്കുളം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


അവകാശ വിചാരണ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലളിത ഭാര്യ 71 
2 ലതിക മകള്‍ 53 
3 ഷ്വാജി മകന്‍ 50 
4 സാബു » 43 
(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല) 
പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 


വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസ്റ്റില്‍ (പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 
(4) 


നമ്പര്‍ ബി3-12080/2020. 2020 സെപ്റ്റംബര്‍ 8. 


കൊല്ലം താലൂക്കില്‍ നെടുമ്പന വില്ലേജില്‍ 
നെടുമ്പന പി. ഒ., മുബാറക്‌ മന്‍സിലില്‍ സുബൈര്‍, എം. 
31-12-2018 -@3 മരണപ്പെട്ടുപോയതായും 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മകന്‍ ടി 
വീട്ടില്‍ മുബാറക്‌, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
നെടുമ്പന, തൃക്കോവില്‍വട്ടം വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


വിവിധ 


